© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV/634/2021-2023 


2021 





കേരള ഗസറ്റ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 12 


തിരുവനന്തപുരം, 12th January 2021 
വാല്യം 10 sake] _ 12th January 2021_ oad 
1196 ധനു 28 2 
Vol. X Thiruvananthapuram, _ 28th Dhanu 1196 | No. 


1942 പൌഷം 22 


നട 22nd Pousha 1942 








PART III 
Commissionerate of Land Revenue 














12th Jan. 2021] COMMISSIONERATE OF LAND REVENUE 232 
ജില്ല--ആലപ്പുഴ. ക്രമ പേര്‍ പരേതയുമായുള്ള വയസന്‍ 
താലുക്ക്‌--അമ്പലപ്പുഴ. വില്ലേജ്‌ ആര്യാട്‌ തെക്ക്‌. ബം പെ 
= 1 തമ്പി, കെ. പി. ഭര്‍ത്താവ്‌ 62 
ഇരട്ടിപ്പ്‌ വന്ന പുനര്‍നാമകരണം 
ബ്ലോക്ക്‌ നിലനിര്‍ത്തുന്നവ ചെയ്ത 2 അരുണ്‍ തമ്പി മകന്‍ 28 
നമ്പരുകള്‍ ബ്ലോക്ക്‌ നമ്പരുകള്‍ 
മേല്‍പ്പറ ഞ്ഞിട്ടുള്ളവരാണ്‌ പരേതയുടെ അനന്തരാ 
3, 3A 3 34. യ്ക്ക്‌ പകരം 178 വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
204, 2013 204. യ്ക്ക്‌ പകരം 20 2013 യ്ക്ക്‌ പകരം 179 നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസൃം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
32A, 32B 32൧. യ്ക്ക്‌ പകരം 32 3213 യ്ക്ക്‌ പകരം 180 രേഖാമൂലം അമ്പലപ്പുഴ തഹ ശീല്‍ദാര്‍ മുമ്പാകെ 
49A. 49B 404 യ്ക്ക്‌ പകരം 49 491 യ്ക്ക്‌ പകരം 181 ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 
102൧, 10213 1024. യ്ക്ക്‌ പകരം 102 10213 യ്ക്ക്‌ പകരം 182 
3 
157A, 157B 15൧ യ്ക്ക്‌ പകരം 157 15713 യ്ക്ക്‌ പകരം 183 ൭ ര. 
നമ്പര്‍ എ4-8934/2020. 2020 സെപ്റ്റംബര്‍ 28. 
160A, 160B 160൧. യ്ക്ക്‌ പകരം 160 1601 യ്ക്ക്‌ പകരം 184 . 
160C 1600 യ്ക്ക്‌ പകരം 185 അമ്പലപ്പുഴ താലൂക്കില്‍ കലവൂര്‍ വില്ലേജില്‍ കുന്നത്ത്‌ 
വീട്ടില്‍ കനകമ്മ, കെ. കെ. എന്നവര്‍ മരിച്ചുപോയെന്നും 
163൧, 16313 1634. യ്ക്ക്‌ പകരം 163 16313 യ്ക്ക്‌ പകരം 186 വിവിധ ആവശ്യത്തിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യ 
w7A, 177B ദമ7ള്‍ യ്ക്ക്‌ പകരം 177 17713 യ്ക്ക്‌ പകരം 187 പ്പെട്ടുകൊണ്ട്‌ പരേതയുടെ ഭര്‍ത്താവ്‌ കെ. എം. സതീന്ദ്രനാഥ്‌ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
(ഒപ്പി) അന്വേഷണം നടത്തിയതില്‍ ടിയാള്‍ 26-6-2020-00 MIMO) 
താലൂക്കാഫീസ്‌, തഹശീല്‍ദാര്‍. മരിച്ചു പോയെന്നും പരേതയുടെ അനന്തരാവകാശികളായി 
അമ്പലപ്പുഴ. (ഭൂരേഖ) താഴെ പറയുന്ന 3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 
പരസ്യം ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ന നമ്പര്‍ ബന്ധം 
നമ്പര്‍ എ4-12112/2020. 2020 ഡിസംബര്‍ 10. ' കെ. എം. സതീ്രനാഥ്‌ ട്ടി 70 
2 നമിത, കെ. എസ്‌. മകള്‍ 42 
അമ്പലപ്പുഴ താലൂക്കില്‍ പറവൂര്‍ വില്ലേജില്‍ ഗോവിന്ദസദനം ര. 
വീട്ടില്‍ ജി. സോമരാജന്‍ എന്നയാള്‍ മരിച്ചുപോയെന്നും വിവിധ 3 കെ. എസ്‌. നിഖില്‍ മകന്‍ 38 


ആവശൃത്തിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അവകാശ 
പ്പെട്ടു കൊണ്ട്‌ പരേതന്റെ ഭാരൃ സുലേഖ, എസ്‌. സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 3-9-2020-ാ൦ തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്ന 4 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുലേഖ, എസ്‌. ഭാര്യ 68 
2 സുരാജ്‌, എന്‍. എസ്‌. മകന്‍ 47 
3 സുജ, എന്‍. എസ്‌. മകള്‍ 46 
4 സീമ, എന്‍. എസ്‌. 44 
മേല്‍പ്പറ ഞ്ഞിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 


വകാശികളെന്നുള്ള തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ എ4-8154/2020. 2020 ആഗസ്റ്റ്‌ 6. 


അമ്പലപ്പുഴ താലൂക്കില്‍ ആര്യാട്‌ തെക്ക്‌ വില്ലേജില്‍ 
തൈപ്പൂയം വീട്ടില്‍ ശോഭനകുമാരി, എസ്‌. എന്നവര്‍ മരിച്ചു 
പോയെന്നും വിവിധ ആവശൃത്തിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അവകാശപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ ഭര്‍ത്താവ്‌ തമ്പി, കെ. പി. 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാള്‍ 2-6-2020-ാം തീയതി 
മരിച്ചുപോയെന്നും പരേതയുടെ അനന്തരാവകാശികളായി 
താഴെ പറയുന്ന 2 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


132 


മേല്‍പ്പറ ഞ്ഞിട്ടുള്ളവരാണ്‌ പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസൃം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ എ4-9077/2020. 2020 സെപ്റ്റംബര്‍ 28. 


അമ്പലപ്പുഴ താലൂക്കില്‍ ആര്യാട്‌ തെക്ക്‌ വില്ലേജില്‍ 
പറത്തറയില്‍ വീട്ടില്‍ ലില്ലിക്കുട്ടി ജോസഫ്‌ എന്നവര്‍ മരിച്ചു 
പോയെന്നും വിവിധ ആവശ്ൃത്തിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അവകാശപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ മകള്‍ ആശാ ബിജു 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാള്‍ 
5-6-2020-ഠം തീയതി മരിച്ചുപോയെന്നും പരേതയുടെ 
അനന്തരാവകാശിയായി താഴെ പറയുന്ന ഒരാളാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
ആശ ബിജു മകള്‍ 28 


മേല്‍പ്പറ ഞ്ഞിട്ടുള്ളവരാണ്‌ പരേതയുടെ അനന്തരാ 
വകാശിയെന്നുള്ള തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസൃം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


233 





(5) 


നമ്പര്‍ എ4-259/2021. 2021 ജനുവരി 4. 


അമ്പലപ്പുഴ താലൂക്കില്‍ ആര്യാട്‌ തെക്ക്‌ വില്ലേജില്‍ 
കൌസ്തുഭം വീട്ടില്‍ ഗൌരി ജെ. ശങ്കര്‍ എന്നവര്‍ മരിച്ചു 
പോയെന്നും വിവിധ ആവശൃത്തിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അവകാശപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ പിതാവ്‌ ജയശങ്കര്‍, എസ്‌. 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
നടത്തിയതില്‍ ടിയാള്‍ 


അന്വേഷണം 2-12-2015-90 


തീയതി മരിച്ചുപോയെന്നും പരേതയുടെ അനന്തരാ 


വകാശികളായി താഴെ പറയുന്ന രണ്ട്‌ പേരാണുള്ളതെന്നും 


അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ജയശങ്കര്‍, എസ്‌. പിതാവ്‌ 41 

2 അമ്പിളി, എസ്‌. മാതാവ്‌ 39 


മേല്‍പ്പറ ഞ്ഞിട്ടുള്ളവരാണ്‌ പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ള തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 


വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


6) 


നമ്പര്‍ എ4-12809/2020. 2021 ജനുവരി 6. 


അമ്പലപ്പുഴ താലൂക്കില്‍ അമ്പലപ്പുഴ വില്ലേജില്‍ 
കോമന പ്രദേശത്ത്‌ അപ്പൂസ്‌ വീട്ടില്‍ ഡോ. ഇ. സി. ബാബുക്കു്ടി 
എന്നയാള്‍ മരിച്ചുപോയെന്നും വിവിധ ആവശ്യത്തിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അവകാശപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ 
ഭാരൃ ഡോ. ലത, ജെ. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
ടിയാന്‍ 26-11-2020-ാ൦ തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 


അനന്തരാവകാശികളായി താഴെ പറയുന്നവരാണുള്ളതെന്നും 


അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഡോ. ലത, ജെ. ഭാര്യ 55 
2 ഡോ. ദീപക്‌ ബാബു മകന്‍ 26 
മേല്‍പ്പറ ഞ്ഞിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 


വകാശികളെന്നുള്ള തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 


വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


താലുക്കാഫീസ്‌, 
അമ്പലപ്പുഴ. 


(പ്പ്‌) 


തഹശീൽദാർ. 


133 


തിരുത്തല്‍ പരസ്യം 


() 


MAUB ag)4-11356/ 2020. 2020 നവംബര്‍ 18. 


11-8-2020-ലെ 
IID 


വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 1955-ല്‍ എ 6315/20-ാം നമ്പരായി 


ദ2-ാം നമ്പര്‍ കേരള ഗസറ്റില്‍ (വാലും 9, 


പാര്‍ട്ട്‌ കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ 


പ്രസിദ്ധപ്പെടുത്തിയ പരസ്യത്തില്‍ അവകാശികളുടെ പേര്‌ 


ക്രമ നമ്പര്‍ 1 “സജി” എന്നത്‌ “സജി കേശവന്‍” എന്നും 


ര 


ക്രമനമ്പര്‍ 2, “ശിവപ്രസാദ്‌” എന്നത്‌ “കെ. ശിവപ്രസാദ്‌ 


എന്നും തിരുത്തി വായിക്കേണ്ടതാണ്‌. 


താലുക്കാഫീസ്‌, 


(പ്പ) 


അമ്പലപ്പുഴ. തഹശീല്‍ദാര്‍. 


Cherthala Taluk 
പരസ്യം 


() 


നമ്പര്‍ എഫ്‌4-8668 /2020. 2020 സെപ്റ്റംബര്‍ 8. 


ആലപ്പുഴ ജില്ലയില്‍ ചേര്‍ത്തല താലൂക്കില്‍ ചേര്‍ത്തല 
വടക്ക്‌ വില്ലേജില്‍ വടേക്കരി വീട്ടില്‍ വി. വി. ആന്റണി 
എന്നയാള്‍ 18-3-2004-ാ൦ തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ 
നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിനും വിവിധ 
ആവശ്ൃത്തിലേക്കും അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു 
കൊണ്ട്‌ പരേതന്റെ ഭാരൃ ഏലിക്കുട്ടി സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടി വി. വി. ആന്റണി എന്നയാള്‍ 
18 -3-2004-ാ൦ തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന ട (മൂന്ന്‌) പേര്‍ 
മാധ്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. പരേതന്റെ 


മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഏലിക്കുട്ടി ഭാരൃ 85 

2 ഷേര്‍ളി തോമസ്‌ മകള്‍ 54 

3 ജോഷി, വി. എ. മകന്‍ 51 

4 ഷൈനി ബെന്നി മകള്‍ 49 

5 അന്നമ്മ 48 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശി 
കളെന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ പരസുൃം ഗസറ്റില്‍ 
പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം ചേര്‍ത്തല 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 


കഴിഞ്ഞുവരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


